Kerala Gazette No. 43 . dated 2nd November 2010 . 


Section iji 


PART I 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ജി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 9227 / ലെഗ്. ജി2 / 2010/ നിയമം. 


തിരുവനന്തപുരം, 

- 2010 ആഗസ്റ്റ് 8 
1932 ശാവണം 17. 


2010 ആഗസ്റ്റ് 8 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ ഇനി പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . മധുസൂദനൻ നായർ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2010 - ലെ 46 -ാം നമ്പർ ഓർഡിനൻസ് 


2010 - ലെ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ 

( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിഒന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 
2007 - ലെ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ 

ആക്ട് ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക. 2010 - ലെ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ( ഭേദഗതി) 
ഓർ ഡി നൻ സ് ( 2010 - 21 ) 2010 ജൂൺ 7 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 


2010 ജൂൺ 28 -ാം തീയതി ആരംഭിച്ച് 2010 ജൂലൈ 29 -ാം തീയതി അവസാനിച്ച 
കേരള നിയമസഭയുടെസമ്മേളനത്തിൽ പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന 
നിയമ സഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്ന തിനുള്ള ഒരു ബിൽ അവതരിപ്പി 
ക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (2) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡ 
പ്രകാരം 2010 - ലെ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ( ഭേദഗതി) 
ഓർഡിനൻസിന് (2010 - ലെ 21) 2010 ആഗസ്റ്റ് 9 -ാം തീയതി പ്രാബല്യമില്ലാതായി 
തീരുമെന്നതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്താതിരുന്നാൽ വൈഷമ്യങ്ങൾ 
ഉണ്ടാകുമെന്നതിനാലും; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള ഗവർണ്ണർ ഇനി 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: 


- 3 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1 ) ഈ ഓർഡിനൻസിന് 2010 - ലെ കേരള 
സംസ്ഥാന ഉന്നത വിദ്യാ ഭ്യാസ കൗൺസിൽ ( ഭേ ദ ഗതി) ഓർഡിനൻസ് എന്ന് 
പേര് പറയാം. 


( 2 ) ഇത് 2008 ഡിസംബർ 29 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 2007 - ലെ 22 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണെന്ന്. - 
ഈ ഓർഡിനൻസ് പ്രാബല്യത്തിലിരിക്കുന്ന കാലയളവിൽ, 2007 - ലെ കേരള സംസ്ഥാന 
ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആക്റ്റിന് (2007 - ലെ 22 ), (ഇതിനുശേഷം പ്രധാന 
ആക്റ്റ് എന്നാണ് പരാമർശി ക്ക പ്പെടു ക ), 3 മുതൽ 6 വരെ വകു പ്പുകളിൽ 
വിനിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


- 3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്സിലെ 2 -ാം വകുപ്പിൽ, - 


- ( എ ) ഖണ്ഡം ( എ ) - 

യ്ക്കുശേഷം ഇനി പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: 

“(എഎ ) “ഉപദേശക കമ്മിറ്റ് എന്നാൽ 22 സി വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട 
ഉപദേശക കമ്മിറ്റി എന്നർത്ഥമാകുന്നു . ; 

- ( ബി ) ഖണ്ഡം ( ജി )-ക്കുശേഷം ഇനി പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 

- " ( ജിഎ ) “ സ്കോളർഷിപ്പ് ഫണ്ട് എന്നാൽ ആക്റ്റിലെ 22 ബി വകുപ്പ് 
പ്രകാരം രൂപീകരിക്കപ്പെട്ട കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഫണ്ട് 
എന്നർത്ഥമാകുന്നു . ; 

- ( സി ) ഖണ്ഡം (എസ്)-നുശേഷം ഇനി പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: 

“(എസ് ) “ പദ്ധതി” എന്നാൽ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഫണ്ട് 
പദ്ധതി എന്നർത്ഥമാകുന്നു . ; 
-- 4. 4 -ാം വകുപ്പിന്റെ ഭേദഗതി. ( 1) പ്രധാന ആക്ടിന്റെ 4 -ാം വകുപ്പിൽ, 

( എ ) (1) -ാം ഉപവകുപ്പിൽ ( ഡി) ഖണ്ഡത്തിനുശേഷം ഇനി പറയുന്ന ഖണ്ഡം 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് 

“( ഇ ) ആവശ്യക്കാരായ വിദ്യാർത്ഥികൾക്ക് ധന സഹായം നൽകുകയും 
അടിസ്ഥാന വിജ്ഞാനശാഖകളിലെ പഠനം പ്രോൽസാഹിപ്പിക്കുകയും ചെയ്യുക ; 

- ( ബി ) ( 2 ) -ാം ഉ പ വ കു പ്പിന്റെ (എൽ) ഖണ്ഡ ത്തിൽ “ സാമ്പ ത്തിക 
സഹായവും നൽകുന്നതിനും എന്ന വാക്കുകൾക്കുപകരം “ സാമ്പത്തിക സഹായവും 
നൽകു ന്ന തി നു വേണ്ടി സ്കോളർഷിപ്പ് ഫണ്ട് രൂപീക രിക്കു ന്ന തിനും അതിന്റെ 
ഭരണനിർവ്വഹണം നടത്തുന്നതിനും എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 5. 17 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്റ്റിന്റെ 17 -ാം വകുപ്പിൽ, - 


( എ ) ( ബി ) ഖണ്ഡത്തിനുശേഷം ഇനി പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 


“( ബിബി ) ആക്റ്റിന്റെ 22 ബി വകു പ്പ് പ കാരം രൂപീ ക രി ക്ക പ്പെട്ട 
കോളർഷിപ്പ് ഫണ്ടിന്റെ ഭരണനിർവ്വഹണം അത് നടത്തേണ്ടതാണ്. ; 

- ( ബി ) ( ഡി ) ഖണ്ഡ ത്തിൽ, “കൗൺസിലിന്റെ” എന്ന വാക്കിന് പകരം 
“കൗൺ സി ലിന്റെ യും സ് കോളർഷിപ്പ് ഫണ്ടി ന്റെ യും ” എന്ന വാക്കു കൾ 
ചേർക്കേണ്ടതാണ്. 


- 6 . 22 എ , 22 ബി , 22 സി , 22 ഡി , 22 ഇ എന്നീ പു തിയ വകു പ്പു കൾ 
കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്ടിൽ, 22 -ാം വകുപ്പിനുശേഷം ഇനി പറയുന്ന വകുപ്പുകൾ 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് - 

“22 എ . കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഫണ്ട്പദ്ധതി 
(1) കൗൺസിലിന്, സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടുകൂടിയും, ഗസറ്റ് 
വിജ്ഞാപനംവഴിയും കേരളത്തിലെ സർവ്വകലാശാലകളുടെ കീഴിലുള്ള വിവിധ 
വിജ്ഞാനശാഖകളിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് മെറിറ്റിന്റെയും 
വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ കോളർഷിപ്പ് നൽകുന്നതിനുവേണ്ടി “ കേരള 
സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഫണ്ട് പദ്ധതി എന്ന പേരിൽ ഒരു 
പദ്ധതി രൂപീകരിക്കാവുന്നതാണ്. 

| (2) ഈ ആക്റ്റിലെയും അതിൻകീഴിലു ണ്ടാ ക്കിയിട്ടുള്ള ചട്ട ങ്ങ ളിലെയും 
വ്യവസ്ഥകൾക്ക് വിധേയമായി, പദ്ധതിയിൽ ഇനി പറയുന്ന എല്ലാമോ ഏതെങ്കിലുമോ 
കാര്യങ്ങൾക്കുവേണ്ടി വ്യവസ്ഥ ചെയ്യാവുന്നതാണ്, അതായത്: 


- ( എ ) ഫണ്ടിൽനിന്നും സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന തിനുള്ള 
അർഹതയുടെ മാനദണ്ഡം; 


( ബി ) ആവശ്യക്കാരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോ അങ്ങനെയുള്ള 
മറ്റ് സാമ്പത്തിക സഹായമോ നൽകുന്നതിനുള്ള രീതി; 


( സി ) ഫണ്ടിന്റെ ഭരണനിർവ്വഹണം നടത്തുന്നതിനുള്ള രീതിയും ഏതെല്ലാം 
ആവശ്യങ്ങൾക്കുവേണ്ടിഫണ്ട് വിനിയോഗിക്കാം; 


( ഡി ) അക്കൗണ്ട്ബുക്കുകളും രേഖകളും സൂക്ഷിച്ചുപോരേണ്ട രീതിയും 
വാർഷിക കണക്കുകളുടെ സ്റ്റേറ്റ്മെന്റും നീക്കിയിരിപ്പ് സ്റ്റേറ്റ്മെന്റും തയ്യാറാക്കേണ്ടതുമായ 
രീതി; 


( ഇ ) കോളർഷിപ്പ് ഫണ്ടിൻകീഴിൽ പണം നിക്ഷേപിക്കേണ്ടതിന്റെയും 
അതിന്റെ പ്രവർത്തനങ്ങളുടെയും രീതി; 


( എഫ്) കണക്കുകൾ ആഡിറ്റ് ചെയ്യേണ്ടതിന്റെയും ആഡിറ്റ് റിപ്പോർട്ടും 
വാർഷിക റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിക്കേണ്ടതിന്റെയും രീതി; 


( ജി ) പദ്ധതിയുടെയും സ്കോളർഷിപ്പ് ഫണ്ടിന്റെയും ഭരണനിർവ്വഹണത്തിനു 
വേണ്ടി ആളുകളുടെയും അധികാരസ്ഥാനങ്ങളുടെയും നിയമനം; 


( എച്ച്) ഭരണനിർവ്വഹണത്തിനുള്ള ചെലവുകൾ, സ്കോളർഷിപ്പ് ഫണ്ടിന്റെ 
ആവശ്യത്തിലേക്കായി നിയമിക്കപ്പെട്ട ജീവനക്കാരുടെയും അധികാരസ്ഥാനങ്ങളുടെയും 
ആഡിറ്റർമാരുടെയും ശമ്പളത്തിനും വേണ്ട ചെലവുകൾ വഹിക്കുന്നത്; 


- ( ഐ ) ഈ ആക്റ്റിന്റെയും പദ്ധതിയുടേയും കീഴിലുള്ള ഫണ്ടിന്റെ ആവശ്യ 
ങ്ങൾക്ക് പ്രാബല്യം നൽകുന്നതിന് ആവശ്യമായേക്കാവുന്നതോ അതിന് യുക്തമായതോ 
ആയ അങ്ങനെയുള്ള ആനുഷംഗികവും അനുബന്ധവുമായ കാര്യങ്ങൾക്കും. 

22 ബി (1) കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഫണ്ടിന്റെ 
സ്ഥാപിക്കൽ. - ( 1) ആവശ്യക്കാരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം 
നൽകുന്നതിനും അടിസ്ഥാന വിജ്ഞാനശാഖകളിലെ പഠനം പ്രോൽസാഹിപ്പിക്കുന്നതി 
നുമായി “ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഫണ്ട്” എന്ന 
പേരിൽ ഒരു ഫണ്ട്ഉണ്ടായിരിക്കുന്നതാണ്. 
- (2) ഫണ്ടിൽ, 

- ( എ ) കേന്ദ്ര- സംസ്ഥാന സർക്കാരുകളിൽനിന്നും ലഭിക്കുന്ന അംശദായവും 
ഗ്രാന്റും വായ്പയുംമുൻകൂറുകളും; 

( ബി ) വിദ്യാഭ്യാസപരവും മനുഷ്യ സ്നേഹ പ്രവർത്ത നങ്ങളുമായും 
ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി നികാ യ ങ്ങ ളിൽനിന്നോ 
സർക്കാരിതര സംഘടനകളിൽനിന്നോ ഉള്ള അംശദായവും അല്ലെങ്കിൽ സംഭാവനകളും; 

- ( സി ) സ്വകാര്യ വ്യക്തികളോ മറ്റ് സ്വകാര്യ - പൊതു ട്രസ്റ്റുകളോ നൽകുന്ന 
സംഭാവനകളും അല്ലെങ്കിൽ ഗ്രാന്റുകളും; 

- ( ഡി) സർക്കാരിന്റെ അനുമതിയോടുകൂടി ലഭിച്ചേക്കാവുന്ന അങ്ങനെയുള്ള 
മറ്റു തുകകൾ, 
എന്നിവ അടങ്ങിയിരിക്കുന്നതാണ്. 


- ( 3 ) സ്കോളർഷിപ്പ് ഫണ്ട് നിർവ്വാഹകസമിതിയിൽ നിക്ഷിപ്തമായിരിക്കു 
ന്നതും ആക്റ്റിന്റെയും അതിൻകീഴിൽ ഉണ്ടാക്കിയ ചട്ടങ്ങളിലേയും പദ്ധതികളിലേയും 
വ്യവസ്ഥകൾക്ക് വിധേയമായും അവയുടെ ആവശ്യങ്ങൾക്കായും നിർവ്വാഹക സമിതി 
ഭരണനിർവ്വഹണം നടത്തേണ്ടതുമാണ്. 


( 4 ) ഫണ്ടിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ തുക കളും ട്രഷറി ക ളിലോ 
ദേശസാൽകൃത ബാങ്കിലോ സർക്കാർ തീരുമാനിക്കുന്ന അങ്ങനെയുള്ള മറ്റു ധനകാര്യ 
സ്ഥാപനങ്ങളിലോ നിക്ഷേപിക്കേണ്ടതാണ്. 

| (5 ) ഫണ്ട് നിർവ്വാഹക സമിതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതും പദ്ധതിയിൽ 
വിനിർദ്ദേശിച്ചേക്കാവുന്ന അങ്ങനെയുള്ള രീതിയിൽ നിർവ്വാഹകസമിതിയോ നിർവ്വാഹക 
സമിതി അധികാരപ്പെടുത്തുന്ന ഒരാളോ ഫണ്ടിന്റെ പ്രവർത്തനം നടത്തേണ്ടതുമാണ്. 

22 സി ഉപദേശക കമ്മിറ്റിയുടെ രൂപീകരണം. - (1) സർക്കാരിന്, വിജ്ഞാപനം 
മുഖേന, ഈ ആക്റ്റിലെയും അതിൻകീഴിൽ ഉണ്ടാക്കിയ ചട്ടങ്ങളിലേയും പദ്ധതികളി 
ലേയും വ്യവസ്ഥകൾക്കനുസൃതമായി സ്കോളർഷിപ്പ് ഫണ്ടിന്റെ ഭരണനിർവ്വഹണവു 
മായും ഫണ്ടിലേക്ക് പണം സമാഹരിക്കുന്നതുമായും ഫണ്ടിന്റെ നടത്തിപ്പുമായും 
ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൗൺസിലിന് ഉപദേശം നൽകുന്നതിനായി ഒരു 
ഉപദേശക കമ്മിറ്റി രൂപീകരിക്കാവുന്നതാണ്. 

-- ( 2) കേരള ഗവർണ്ണർ, അദ്ദേഹത്തിന്റെഔദ്യോഗിക സ്ഥാനം ഹേതു വായി, 
ഉപദേശക കമ്മിറ്റിയുടെ ചീഫ് പേടണും കേരള മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെഔദ്യോഗിക 
സ്ഥാനം ഹേതുവായി, ഉപദേശക കമ്മിറ്റിയുടെ പ്രേടണും ആയിരിക്കുന്നതാണ്. 

- ( 3) ഉപദേശക കമ്മിറ്റിയിൽ ഇനി പറയുന്ന എക്സ്- ഒഫിഷ്യാ അംഗങ്ങളും 
പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണൻമാർ, മനുഷ്യസ്നേഹികൾ, വ്യവസായ പ്രമുഖർ, 
സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയനേതാക്കൾ, സാമൂഹ്യപ്രവർത്തകർ, സർക്കാർ 
ഇതര സംഘടനകളിലെ അംഗങ്ങൾ എന്നിവരിൽനിന്നും സർക്കാർ നാമനിർദ്ദേശം 
ചെയ്യുന്നത്ര എണ്ണം അനൗദ്യോഗിക അംഗങ്ങളും, ഉൾപ്പെടുന്നതാണ്, അതായത്: 
( എ ) ഉന്നത വിദ്യാഭ്യാസത്തിന്റെ .. ചെയർമാൻ ( എ ക് സ് - ഒ ഫിഷ്യാ) 

ചുമതല വഹിക്കുന്ന മന്ത്രി 
( ബി) കേരള സംസ്ഥാന ഉന്നത .. വൈസ്ചെയർമാൻ (എക്സ്ഫിഷ്യാ) 

വിദ്യാഭ്യാസ കൗൺസിലിന്റെ 
വൈസ് ചെയർമാൻ 


( സി ) ഗവൺമെന്റ് സെക്രട്ടറി, ഉന്നത .. മെമ്പർ ( എക്സ് - ഒഫിഷ്യാ) 

വിദ്യാഭ്യാസ വകുപ്പ് 
( ഡി ) മെമ്പർ സെകട്ടറി, കേരള .. കൺവീനർ (എക്സ് - ഒഫിഷ്യാ): 

സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ 
കൗൺസിൽ 


എന്നാൽ, ഉപദേശക കമ്മിറ്റിയിലെ മൊത്തം അംഗസംഖ്യ യാതൊരു സമയത്തും 
മുപ്പത്തിയഞ്ചിൽ കവിയാൻ പാടുള്ളതല്ല. 

( 4 ) നാമ നിർദ്ദേശം ചെയ്യ പ്പെട്ട ഒരു അംഗ ത്തിന് സർക്കാരിന് 
താൽപ്പര്യമുള്ളിടത്തോളംകാലം സ്ഥാനം വഹിക്കാവുന്നതാണ് : 


എന്നാൽ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗത്തിന്റെഔദ്യോഗിക കാലാവധി 
യാതൊരു സംഗതിയിലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട തീയതി മുതൽ മൂന്ന് വർഷത്തിൽ 
കവിയുവാൻ പാടുള്ളതല്ല : 

എന്നുമാത്രമല്ല, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു അംഗത്തിന് മറ്റൊരു കാലയള 
വിലേക്കുകൂടി നാമനിർദ്ദേശം ചെയ്യപ്പെടാൻ അർഹതയുണ്ടായിരിക്കുന്നതാണ്. 

(5) ഉപദേശക കമ്മിറ്റിയിലെ ഒരംഗത്തിന്, ചെയർമാനെ രേഖാമൂലം അറിയിച്ചു 
കൊണ്ട് കമ്മിറ്റിയിൽനിന്നുള്ള അയാളുടെ അംഗത്വം രാജിവയ്ക്കാവുന്നതാണ്. 

എന്നാൽ, ചെയർമാൻ രാജി സ്വീകരിച്ച് അംഗത്തിന് രേഖാമൂലം അറിയിപ്പ് 
നൽകുന്നതുവരെ അങ്ങനെയുള്ള രാജി പ്രാബല്യത്തിൽ വരുന്നതല്ല. 

- ( 6) ഉപദേശക കമ്മിറ്റിക്ക് അതിന്റെ പ്രവർത്തനം രൂപപ്പെടുത്തുന്നതിനുള്ള 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

- 22 ഡി കണക്കുകളും ആഡിറ്റും. ( 1) നിർവ്വാഹക സമിതി പദ്ധതിയിൽ 
വിനിർദ്ദേശിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള ഫാറത്തിലും രീതിയിലും കോളർഷിപ്പ് 
ഫണ്ടിന്റെ കണക്ക് സംബ ന്ധിച്ച് അ ങ്ങ നെ യുള്ള കണക്ക് പുസ്ത ക ങ്ങ ൾ 
വച്ചുപോരുന്നതിന് ഇടയാക്കേണ്ടതും കണക്കുകളുടെ ഒരു വാർഷിക സ്റ്റേറ്റ്മെൻറും 
നീക്കിയിരിപ്പ് സ്റ്റേറ്റ്മെന്റും തയ്യാറാക്കേണ്ടതുമാണ്. 

- ( 2 ) സ്കോളർഷിപ്പ് ഫണ്ടിന്റെ കണക്കുകൾ സർക്കാർ നിയ മിക്കുന്ന 
അങ്ങനെയുള്ള ആഡിറ്റർമാർ ആഡിറ്റ് ചെയ്യേണ്ടതും നിർവ്വാഹക സമിതി ആഡിറ്റ് 
ചെയ്ത കണക്കുകളുടെ ഒരു സ്റ്റേറ്റുമെന്റ് ഭരണസമിതിയുടെ അംഗീകാരത്തിനായി 
സമർപ്പിക്കേണ്ടതുമാണ്. 

- (3 ) ആഡിറ്റ് ചെയ്തതും ഭരണസമിതി അംഗീകരിച്ചതുമായ കോളർഷിപ്പ് 
ഫണ്ടിന്റെ കണക്കുകളും കോളർഷിപ്പ് ഫണ്ടിന്റെ ഭരണ നിർവ്വഹണത്തെക്കുറിച്ചുള്ള 
വാർഷിക റിപ്പോർട്ടും സർക്കാരിനും ഭരണ സമിതിക്കും വർഷം തോറും അയച്ചു 
കൊടുക്കേണ്ടതാണ്. 

| ( 4 ) ( 3 ) -ാം ഉപ വകുപ്പ് പ്രകാരമുള്ള ആഡിറ്റ് ചെയ്ത് കണക്കുകളുടെ 
സ്റ്റേറ്റ്മെന്റും വാർഷിക റിപ്പോർട്ടും ലഭിച്ചാൽ, കഴിയുന്നത്ര വേഗം, സർക്കാർ അത് 
നിയമ സഭ സമ്മേളനത്തിലാണെങ്കിൽ പ്രസ്തുത സഭയുടെമുമ്പാകെയോ സഭ 
സമ്മേളനത്തിലല്ലെങ്കിൽ, അങ്ങനെയുള്ള റിപ്പോർട്ട് ലഭിച്ചശേഷമുള്ള ഏറ്റവുമടുത്ത 
സമ്മേളനത്തിൽ സഭയുടെമുമ്പാകെയോ വയ്പ്പിക്കേണ്ടതാണ്. 

22 ഇ . കൗൺസിലിന് നിർദ്ദേശങ്ങൾ നൽകു ന്ന തിന് സർക്കാരിനുള്ള 
അ ധി കാരം. - സർക്കാരി ന് , സ്കോളർഷിപ്പ് ഫണ്ടിന്റെ ശരിയായ ഭരണ 
നിർവ്വഹണത്തിനും നടത്തിപ്പിനും വേണ്ട പൊതുവായ നിർദ്ദേശങ്ങൾ കൗൺസിലിന് 
നൽകാവുന്നതാണ്. 

- 7. സാധൂകരിക്കൽ. - കോളർഷിപ്പ് ഫണ്ട്പദ്ധതിയുടെ നടത്തിപ്പിനായി 2008 
ഡിസംബർ 29 -ാം തീയതിയിലെ ജി . ഒ. ( എംഎസ്.) നമ്പർ 176 / 2008 / എച്ച്. ഇഡിഎൻ. 
നമ്പരായി സർക്കാർ പുറപ്പെടുവിച്ച ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഫണ്ട്പദ്ധതി 


22എ വകുപ്പ് പ്രകാരം സാധുതയോടെ പുറപ്പെടുവിച്ചതായി കരുതപ്പെടേണ്ടതും, 2008 
ഡിസംബർ 29 -ാം തീയതിയിലും അതിനുശേഷവും 2010 - ലെ കേരള സംസ്ഥാന ഉന്നത 
വിദ്യാഭ്യാസ കൗൺസിൽ ( ഭേദഗതി) ഓർഡിനൻസ് പ്രസിദ്ധീകരിക്കുന്ന തീയതിവരെയും 
പ്രസ്തുത പദ്ധതി അനുസരിച്ച് കൗൺസിൽ എടുത്തിട്ടുള്ള എല്ലാ നടപടികളും ഈ 
ഓർഡിനൻസ് പ്രകാരം ഭേദഗതി വരുത്തിയ പ്രധാന ആക്ടിൻകീഴിൽ സാധുതയോടെ 
എടുത്തതായി കരുതപ്പെടേണ്ടതും പ്രസ്തുത പദ്ധതിമുഖേന പ്രസ്തുത കാലയളവിൽ 
കൗൺസിൽ ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ ആയത് 
പ്രധാന ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലെന്നോ അധികാരിതയിൻകീഴിൽ 
അല്ലെന്നുള്ള കാരണത്താലോ മറ്റേതെങ്കിലും കാരണത്താലോ അസാധുവാകുമെന്നോ 
അസാധുവാക്കപ്പെട്ടതായോ കരുതപ്പെടാൻ പാടില്ലാത്തതും യാതൊരു കോടതിയിലും 
ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതുമാണ്. 

8 . റദ്ദാക്ക ലും ഒഴി വാ ക്ക ലും . - ( 1 ) 2010 - ലെ കേരള സംസ്ഥാന ഉന്നത 
വിദ്യാഭ്യാസ കൗൺസിൽ ( ഭേദഗതി) ഓർഡിനൻസ് ( 2010 - ലെ 21) ഇതിനാൽ റദ്ദാക്കിയി 
രിക്കുന്നു. 

- ( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതോ ചെയ്തതായി കരുത 
പ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി കരുതപ്പെടു 
ന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസിനാൽ ഭേദഗതി ചെയ്ത 
പ്രകാരമുള്ള പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതോഎടുത്തതോ ആയി കരുതപ്പെടേണ്ട 
താണ്. 


- ആർ. എസ്. ഗവാ യ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


എസ്. കുമാരി സുധ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


